Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL /TV( N )/12/2009- 2011 


OVERN 


10 


സ 


- 


VMENT OF 
न्याव व 


OF KER 


s 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


5th January 2010 

2010 ജനുവരി 5 
15th Pousha 1931 
1931 പൌഷം 15 


വാല്യം 55 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + വി. നി . 


നമ്പർ ജി.ഡബ്ലിയു . കെ .740 / 2009. 


2009 ഡിസംബർ 14 . 


പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - 20 ദിവസം. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ 
കോട്ടയം ജില്ലയിൽ നെടുംകുന്നം പഞ്ചായത്തിൽ കുന്നിക്കോട്, 
സി . എം .എസ്. എൽ. പി . സ്കൂൾ കോമ്പൗണ്ടിൽ ഭൂജ ല 
വകുപ്പ് നിർമ്മിച്ച കുഴൽക്കിണറിൽ 1 എച്ച്. പി. കംപ്രസ്സർ പമ്പ് 
പിടിപ്പിച്ച് ശ്രീ. ജയരാജ് എം.എൽ. എ . യുടെ പ്രാദേശിക വികസന 
ഫണ്ട്ഉപയോഗിച്ച് കുടിവെള്ള വിതരണ പദ്ധതി നടപ്പാക്കു 
ന്നതിന് ടി ജോലി ചെയ്ത് പരിചയമുള്ള കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ നിരതദ്രവ്യം ജില്ലാ ആഫീസറുടെ പേരിൽ 
ഡി. ഡി . ആ യും കേരള സർക്കാരിന്റെ 50 രൂപ വില യുള്ള 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും ഉൾപ്പെടെ നൽകേണ്ടതാണ്. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
13- 1- 2010 ഉച്ചകഴിഞ്ഞ് 2.30 വരെ. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 
3 മണിക്ക് സന്നിഹിതരാകുന്ന ബന്ധപ്പെട്ട കരാറുകാരുടെയോ 
- അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ കൈമാറുവാൻ പാടുള്ളതല്ല. ദർഘാസ് 
പ്രമാണങ്ങൾ 13 - 1 - 2010 ഉച്ചയ്ക്ക് 12 മണിവരെ ആഫീസ് 
പ്രവൃത്തി സമയങ്ങളിൽ ദർഘാസ് ഫോറം വില രൊക്കം പണമായി 
അടച്ച് അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ഡി. ഡി. ചെക്ക് ഇവ 
സ്വീകരിക്കുന്നതല്ല. കേരള സർക്കാരിന്റെ ദർഘാസുകളെ 
സംബ ന്ധിച്ചുള്ള മറ്റെല്ലാ നിബ ന്ധ ന കളും ഇതിനും 
ബാധ ക മാ യി രി ക്കും . ദർഘാസ് ഫോറത്തിന്റെ വില 
മടക്കിക്കൊടുക്കു ന്ന ത ല്ല . ദർഘാസിനെ സംബന്ധിച്ചുള്ള 
കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ആഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 


ടെണ്ടർ നമ്പർ - 29 / 2009 - 10 . 


അടങ്കൽതുക രൂപ 41,551. 


നിരതദ്രവ്യം - രൂപ 1,050. 


ജില്ലാ ആഫീസറുടെ 
കാര്യാലയം, കോട്ടയം. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


Gaz . No. 1 / 2010/DTP ( GWD ). 


KERALA GAZETTE 


[ PART III 


ദർഘാസ് പരസ്യം 


( 2) 


- (1) 
നമ്പർ ജി . എം .839 / 09 OT-40/ 09. 

2009 ഡിസംബർ 16. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 
മല പ്പുറം താഴെ പ്പ റ യുന്ന പവ്യ ത്തി ക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - ജി . എം./839/ 09- 0T- 40/ 09. 

പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും - ഭൂജ ല 
വകുപ്പിന്റെ പരിധിയിൽ വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ 
ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിലുള്ള 110 എം . എം . വ്യാസമുള്ള 
കുഴൽക്കിണറിൽ 1.5 എച്ച്. പി . സബ് മേഴ്സിബിൾ പമ്പ് 
വാങ്ങി ഘടിപ്പിച്ച് 3000 ലിറ്ററിന്റെ പി . വി. സി. വാട്ടർ ടാങ്ക് 
( ഐ .എസ്. ഐ . മുദ്രയുള്ളത്) വാങ്ങി സ്ഥാപിച്ച് ചെറുകിട 
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന പ്രവൃത്തിയും 110 എം . എം . 
വ്യാസമുള്ള കുഴൽക്കിണർ നിർമ്മിച്ച് ഹാന്റ് പമ്പ് ( ഐ .എസ്. 

ഐ . മുദ്ര യു ള്ള ത് ) വാങ്ങി ഘടിപ്പിക്കുകയും പ്ലാറ്റ്ഫോം 
നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി - രൂപ 2,00,000. 
- നിരതദ്രവ്യം രൂപ 5,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 11 -1- 2010 , 1 മണി. 


നമ്പർ ജി . എം ./ 633 / 08- OT-41/ 09. 

2009 ഡിസംബർ 17. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ,ഭൂജല വകുപ്പ്, 
മല പ്പുറം താഴെപ്പറയുന്ന പവ്യ ത്തി ക്ക് അംഗീ ക്യത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി. എം./633/ 08 -OT -41/ 09. 

പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും - ഭൂജ ല 
വകുപ്പിന്റെ പരിധിയിൽ വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ 
- ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിലുള്ള 110 എം . എം. വ്യാസമുള്ള 

കുഴൽക്കിണറിൽ 1.5 എച്ച്. പി. സബ് മേഴ്സിബിൾ പമ്പ് 
- വാങ്ങി ഘടിപ്പിച്ച് 3000 ലിറ്ററിന്റെ പി . വി . സി . വാട്ടർ ടാങ്ക് 
( ഐ .എസ്. ഐ . മുദ്രയുള്ളത്) വാങ്ങി സ്ഥാപിച്ച് ചെറുകിട 
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന പ്രവൃത്തിയും 110 എം . എം . 
വ്യാസമുള്ള കുഴൽക്കിണർ നിർമ്മിച്ച് ഹാന്റ് പമ്പ് ( ഐ .എസ്. 

ഐ . മുദ്രയുള്ളത് ) വാങ്ങി ഘടിപ്പിക്കുകയും പ്ലാറ്റ്ഫോം 
നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി- രൂപ 2,00 ,000. 

നിരതദ്രവ്യം രൂപ 5,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 13 - 1- 2010, 1 മണി. 

ദർ ഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും 13 -1- 2010, 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
13 - 1 - 2010 , 4 മണി. 

പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 15 ദിവസം. 


ദർ ഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 11 - 1- 2010 , 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 
11 - 1 - 2010 , 4 മണി. 


പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 15 ദിവസം. 


ജില്ലാ ആഫീസറുടെ 
കാര്യാലയം, മലപ്പുറം. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


